Social Welfare Department 


ടെണ്ടർ പരസ്യം 


നമ്പർ 49 / 2008. 


2008 ജനുവരി 25. 


- " അഭയം സ്പെഷ്യൽ സ്കൂൾ ചേമഞ്ചേരിയിലേക്ക് ആവശ്യമായ 
“ ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് താൽപ്പര്യ 
മുള്ള വ്യക്തികൾ/ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും മുദ്രവച്ച ടെണ്ടു 
കൾ 

ക്ഷ ണിച്ചു കൊ ള്ളു ന്നു . 
ടെണ്ട റു കൾ പന്ത ലാ യ നി ശിശു വി ക സ ന പദ്ധതി ഓഫീ 
സറുടെ പേരിൽ 3 - 3 - 2008- ന് വൈകിട്ട് 2 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം വൈകുന്നേരം 4 മണിക്ക് ഹാജരുള്ള ടെണ്ടറുകൾ 
സമർപ്പിച്ച വ രു ടെ യോ 

അ വരുടെ അംഗീക ത 
പ്രതിനിധികളുടെയോ മുമ്പാകെ തുറക്കുന്നതുമായിരിക്കും. സമർപ്പിക്കുന്ന 
ടെണ്ടർ കവറിനു മുകളിൽ “ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ വിത 
രണം നടത്തുന്ന തിനുള്ള ടെണ്ടർ നമ്പർ 49 / 2008 എന്ന് രേഖപ്പെ 
ടുത്തേണ്ടതാണ്. 

- ടെണ്ടറിന്റെ ഏക ദേ ശ വില 1, 00 ,000 ( ഒരു ലക്ഷം) 
രൂപയാണ്. ടെണ്ടർ ഫോറം 18 - 2 - 2008 - ന് രാവിലെ 11 മണി മുതൽ 1- 3 
- 2008 - ന് വൈകിട്ട് 3 മണിവരെ കൊയിലാണ്ടി മിനി സിവിൽ സ്റ്റേഷനിൽ 
പ്രവർത്തിക്കുന്ന പന്തലായനി ശിശുവികസന പദ്ധതി ഓഫീസിൽ നിന്നും 
വിതരണം ചെയ്യുന്നതായിരിക്കും. ടെണ്ടർ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന 
വ്യക്തികളും സ്ഥാപനങ്ങളും പന്തലായനി ശിശുവികസന പദ്ധതി ഓഫീ 
സറുടെ പേരിൽ അപേക്ഷ നൽകി ടെണ്ടർ ഫോറത്തിന്റെ വിലയായ 400 
രൂപ ഓഫീസിൽ ഒടുക്കി ടെണ്ടർ ഫോറം കൈപ്പ റ്റേ ണ്ട് 
താണ്. പകർപ്പ് ഫോറം ആവശ്യമുള്ളവർക്ക് 200 രൂപ അധികം വില 
നൽകി ആയത് കൈപ്പറ്റാവുന്നതാണ്. പ്രസ്തുത വിലകളോടൊപ്പം 12.5 
ശ ത മാനം നികു തിയും 

ഒരു ക്കേ ണ്ട താ ണ് . 
മണി യോർഡർ മുഖേന ടെണ്ടർ ഫോറം ആ വ ശ്യ മു ള്ള വർ 
പന്തലായനി ശിശുവികസന പദ്ധതി ഓഫീസറുടെ പേരിൽ പ്രസ്തുത 
തുക ഒടുക്കി ഫോറം കൈപ്പറ്റേണ്ടതും തപാൽ ചാർജ്ജായി മണി 
യോർ ഡ റിന്റെ കൂടെ 40 രൂപ അധികം 
അയക്കേണ്ടതുമാണ്. 


ടെണ്ടറിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫിസിയോതെറാപ്പി ഉപ ക ര ണ 
ങ്ങളുടെ പൂർണ്ണ വിവരം പന്തലായനി ശിശുവികസന പദ്ധതി ഓഫീ 
സിൽ നിന്നും ഓഫീസ് സമയത്ത് നേരിട്ട് അറിയാവുന്നതാണ്. മറ്റ് നിബ 
ന്ധ നകൾ ശിശു വികസന പദ്ധതി ഓഫീസ് നോട്ടീസ് ബോർഡിൽ 
പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിബന്ധനകളുടെയും ആവശ്യമുള്ള സാധനങ്ങളു 
ടെയും പൂർണ്ണവിവരം ടെണ്ടർ ഫോറത്തോടൊപ്പം നൽകുന്നതായിരിക്കും. 
സർക്കാർ ടെണ്ടറുകൾക്ക് ബാധകമായ എല്ലാ നിയമാവലികളും ഈ 
ടെണ്ടറിനും ബാധകമായിരിക്കും. 


( ഒ പ്പ് ) 


പന്തലായനി. 


ശിശുവികസന പദ്ധതി ഓഫീസർ. 


